Regn . No. KERBIL/ 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV(N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


കൾ 
GOVERNM 


പ്പ് 


രള സർക് 
VMENT OF 


ർക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ഏപ്രിൽ 4 
- 4th April 2017 

1192 മീനം 21 
21st Meenam 1192 
1939 ചൈതം 14 
14th Chaithra 1939 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


NOTICES 


- (1 ) 


No. P-130/2017. 


15th March 2017. 


Whereas , the Executive Engineer, Electrical Division , 
Kundara has deposited with this Court a sum of 
- 7, 58,240 (Rupees seven lakh fifty eight thousand 
two hundred and forty only ) as Compensation to be 
distributed to the dependents of the deceased Sri Hari, 
who met with a fatal accident while employed under the 
KSEB and whereas it is reported that 


- 4. Sri Sadanandan , Kochayyath, Padinjattakkara P. 0 ., 
- Thevalakkara, Kollam - - Father 
5. Smt. Sarasamma, Kochayyath , Padinjattakkara P. O ., 

Thevalakkara , Kollam - Mother 
- are his only dependents as defined under Section 2 (1 ) ( d ) 

of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


| 1. Smt. Sumi, Kochayyath, Padinjattakkara P. 0 ., 

Thevalakkara, Kollam - Wife 


2 . Kumari Athmika S. Hari, Kochayyath , Padinjattakkara 

P . 0 ., Thevalakkara, Kollam - Daughter 
3. Kumari Ameya S. Hari, Kochayyath, Padinjattakkara 

P . O ., Thevalakkara , Kollam — Daughter 


കെ . എസ്. ഇ . ബി .യുടെ കീഴിൽ ജോലി നോക്കി വരവെ 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഹരിയുടെ ആശ്രിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി S7,58,240 
( ഏഴു ലക്ഷത്തിഅൻപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പതു 
രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


4th APRIL 2017) 


LABOUR DEPARTMENT 


46 


- 1. ശ്രീമതി സുമി, കൊച്ചയ്യത്ത് , പടിഞ്ഞാറ്റക്കര പി . ഒ ., 

തേവലക്കര, കൊല്ലം - ഭാര്യ 
2 . കു മാ രി ആ ത്മിക എ സ് . ഹ രി , കൊച്ചയ്യത്ത്, 

- പടിഞ്ഞാറ്റക്കര പി . ഒ ., തേവലക്കര, കൊല്ലം 

മകൾ 
- 3 . കു മാ രി അമേയ എ സ് . ഹ രി , കൊച്ച യ്യത്ത്, 

പടിഞ്ഞാറ്റക്കര പി . ഒ ., തേവലക്കര, കൊല്ലം 

മകൾ 
4 . ശ്രീ . സദാനന്ദൻ, കൊച്ചയ്യത്ത്, പടിഞ്ഞാറ്റക്കര പി . ഒ., 

തേവലക്കര, കൊല്ലം - പിതാവ് 
5. ശ്രീമതി സരസമ്മ, കൊച്ചയ്യത്ത്, പടിഞ്ഞാറ്റക്കര പി. ഒ., 

തേവലക്കര, കൊല്ലം - മാതാവ് 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി. 
മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

- (2 ) 


1. Smt. Gomathi Amma, Poovathoor Veedu, Near Sree 

- Mahadevar Temple , Pulicode , Valakom - Mother 
is his only dependent as defined under Section 2 ( 1) (d ) of 
the Employees Compensation Act. Any others who claim 
to be the dependents of the deceased should within 15 
days of the publication of this notice in the Kerala 
Government Gazette prefer their claims in writing before me 
and prove the same. If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the person mentioned 
above . Claims preferred thereafter will not be considered . 


No. P - 63/ 2017. 

21st March 2017. 
- Whereas, The Deputy Manager, New India 
Assurance Company has deposited with this Court a sum 
of - 4,54 ,328 ( Rupees four lakh fifty four thousand three 
hundred and twenty eight only ) as compensation to be 
distributed to the dependents of the deceased 
Sri Sivasankara Pillai, who met with a fatal accident while 
employed under the Naiju Joseph , Executive Director, 
Eastern Retruolers (Pvt.) Ltd ., Vazhakulam , Moovattupuzha 
and whereas it is reported that 


ശ്രീ. നെജു ജോസഫിന്റെ കീഴിൽ ജോലി നോക്കി വരവെ 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ശിവശങ്കരപ്പിള്ളയുടെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
- 4, 54,328 ( നാലു ലക്ഷത്തിഅൻപത്തിനാലായിരത്തിമുന്നൂറ്റി 
ഇരുപത്തിയെട്ട്രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതയായി 
1. ശ്രീമതി ഗോമതിയമ്മ, പൂവന്നൂർ വീട്, ശ്രീ മഹാദേവർ 

ക്ഷേത്രത്തിനു സമീപം, പുലികോട്, വാളകം - 

മാതാവ് 
മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശിതർ എന്ന് മേൽ വിവരിച്ച നിർ വ്വ ച ന ത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

| ( Sd.) 
Office of the Industrial For Employees Compensation 
Tribunal , Kollam. 

Commissioner 


330 


